Reg . No. KL /TV /12 


Government of Kerala 

1979 


ag: # 


KERALA GAZETTE 
EXTRAORDINARY 

, 11 , 1.1 1 1 
PUBLISHED BY AUTHORITY 


3rd February 1979 


No. 68 


Vol. XXIV ] Trivandrum , Saturday, 


14th Magha 1900 


GOVERNMENT OF KERALA 


1 ) 


Public Works ( D ) Department 
NOTIFICATIONS 

(1) 
No. 3452/D1/79/PW. 

Dated Trivandrum 31st January 1979 . 
Whereas in exercise of powers conferred by clause ( 1) of Article 258 of 
the Constitution , the President has in Notification No. 2 /4/63IJudl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the 
functions of the Central Government under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962) ; in relation to the acquisition of land for the 
purpose of the Union , in the Kerala State ; 

L: 
And, whereas it appears to the Government of Kerala that the land speci 
fied in the Schedule below is needed or is likely to be needed for a public 
purpose, to wit for the construction of Trivandrum -Neyyattinkara Bye -pass 
of NH 47, (Ist stage - Kazhakuttom to Kovalam ) portion from Varuvilakathu 
Edavazhi to Northern Boundary ofAttipra Village (Block No. XIX ) notice to 
that effect is hereby given to all whom it may concern in accordance with the 
provisions of section 3 (1 ) of the said Act. 


, 


ഭരണഘടന , 258 -ാം വകുപ്പ് ( 1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധി 
കാരങ്ങൾ - വിനിയോഗിച്ച് രാഷ്ടപതി, യൂണിയന്റെ ആവശ്യങ്ങൾക്കായി 
കേരള സംസ്ഥാനത്ത് ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 
1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്റ് ( 1962 - ലെ 21 -ാം ആക്ററ്) 
പ്രകാരം കേന്ദ്ര ഗവൺമെൻറിൻറെ പ്രവൃത്തികൾ 3-5-1963 -ാം തീയതി 
യിലെ 2/ 4/ 63IJdl. II-ാം നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ 
ആ ഗവൺമെന്റിന്റെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കയാലും; , 
33/352/ MC. 


2 


താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു 
ക്കാര്യത്തിന്, അതായത് നാഷണൽ ഹൈവേ 47 - ൻറ 

തിരുവനന്തപുരം 
നെയ്യാറ്റിൻകര ബൈപാസ് ഒ ന്നാം ഘട്ടം) കഴക്കൂട്ടം മുതൽ കോവളം വരെ 
യുളളതിൽ വാറുവിളാകത്ത് ഇടവഴിമുതൽ ആററിപ വില്ലേജിന്റെ വടക്കേ 
അതിർത്തിവരെയുളള ഭാഗത്തിന്റെ നിർമ്മാണത്തിന് ( ബ്ലോക്കു നമ്പർ XIX) 
ആവശ്യമുണ്ടെന്നോ, ആവശ്യമു ണ്ടാകാനിടയുണ്ടെന്നോ കേരളാ ഗവൺമെൻറിന 
തോന്നുന്നതിനാലും അതിനുളള് നാട്ടീസ് അതുസംബന്ധിക്കുന്ന എല്ലാവർക്കും 
മേപ്പടി ആക്ററ് 3 (1) എന്ന വകുപ്പിലെ വ്യവസ്ഥകളനുസരിച്ച് ഇതിനാൽ 
നൽകിയിരിക്കുന്നു . 

SCHEDULE 


5 


23 


5 


31 


23 


3 


1 


3 


3 


District. - Trivandrum 
Taluk. - Trivandrum 

Village.-- Attipra . 
( The extent given is approximate ) 
Serial No. Survey No. 

Description 

Extent 

H.A. Sam. 
1 . 783 Part Wet 

0.03.00 
2 . 792 

0.10.00 
3 . 791 

0.12.00 
4 . 784 

0.05.00 
5 . 785 

0.07.00 
6 . 

786 
33 

0.15.00 
7 . 790 

0.07.00 
8 . 788 Full 

0.04 . 00 
9 . 789 Part 

0.03.00 
10 . 

787 

Dry converted to wet 0.01.00 
11 . 

801 
35 Wet 

0. 10.00 
12 . 802 

0.07.00 
13 . 803 

0.01 . 00 
14 . 806 

0. 18.00 
15 . 805 

23 

0.01.00 
16 . 

810 
23 

0.20 . 00 
17 . 811 

0. 08.00 
18 . 812 

0.03.00 
19 . 813 Dry 

0.10.00 
20 . 814 

0.40 , 00 
21 . 

818 

33 
22 . 

0.40.00 
819 
23 . 

0.10. 00 
820 
24 . 

0.20.00 
928 
25 . 929 

0.45.00 

Wet dry (wet converted to 0.20.00 
26 . 

dry ) 
930 

0.55.00 


33 


1 


2 


2 


23 


5 


23 


5 


2 


2 


33 


3 ) 


1 


1 


3 


13 


33 


3 


1 ) 


33 


Total extent 


3.75.00 


3 


(2 ) 
No. 3452/D1/79 /Pw. 

Dated Trivandrum 31st January 1979 . 
Whereas in exercise of the powers conferred by clause ( 1) of Article 258 of 
the Constititution , the President has in Notifiction No. 2 /4 /63/Judl. II dated 
31-5-1963 entrusted theGovernmentof Kerala with their consent the functions 
of the Central Government under the Kerala Land Acquisition Act, 1961 
( Act 21 of 1962) ; in relation to the acquisition of land for the purpose of the 
Union , in the Kerala State ; 

And whereas it appears to the Government ofKerala that the landsspecified 
in the Schedule below are needed or is likely to be needed for a public purpose , 
to wait for the construction of Trivandrum - Neyyattinkara Bye- Pass of N.H.47 
( 1st stage Kazhakuttom to Kovalam portion from Kallingal Edavazhi to 
Varuvilakathu Edavazhi Block No. XVIII) notice to that effect is hereby 
given to all whom it may concern in accordance with the provisions of section 
3 ( 1) of the said Act. 
ഭരണഘടന , 258 -ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധി 

വിനിയോഗിച്ച് രാഷ്ടപതി, യു ണിയന്റെ ആവശ്യങ്ങൾക്കായി 
കേരള സംസ്ഥാനത്ത് ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 
1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാം ആക്ററ്) 
(പകാരം കേന്ദ്ര ഗവൺമെൻറിൻറെ പ്രവൃത്തികൾ 31-5-1963 -ാം തീയതി 
യിലെ 2 / 4/ 63IJudl. II-ാം നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെന്റിനെ 
ആ ഗവൺമെന്റിന്റെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കയാലും; 

താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു 
ക്കാര്യത്തിന്, അതായത് നാഷണൽ ഹൈവേ 41 - ൻറ തിരുവനന്തപുരം 
നെയ്യാറ്റിൻകര ബൈപാസ് (ഒന്നാം ഘട്ടം) കഴക്കൂട്ടം മുതൽ കോവളം വരെ 
യുളളതിൽ കല്ലിങ്ങൽ ഇടവഴി മുതൽ വാറുവിളാകത്ത് ഇടവഴി വരെയുളള 
ഭാഗത്തിന്റെ നിർമ്മാണത്തിന് ( ബ്ലോക്കു നമ്പർ XVIII) ആവശ്യമുണ്ടെന്നോ, 
ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ" കേരള ഗവൺമെൻറിന് തോന്നുന്നതിനാലും 
അ തിനുളള നോട്ടീസ് അതുസംബന്ധിക്കുന്ന എല്ലാവർക്കും മേപ്പടി ആക്റ് 
3 (1 ) എന്ന വകുപ്പിലെ വ്യവസ്ഥകളനുസരിച്ച് ഇതിനാൽ നൽകിയിരിക്കുന്നു . 


കാരങ്ങൾ 


SCHEDULE 


Village. - Attipra. 


District. Trivandrum 
Taluk. - Trivandrum . 

( The extent given is approximate ) 
Serial No. Survey No. 

Description 


Dry 


Extent 
H.A.Sqm . 
0. 16.00 
0.03.00 
0.07.00 
0.07.00 
0.07.00 


53 


932 ( part) 
933 
934 
935 
936 


13 


2 . 
3 . 
4 . 
5 . 


25 


13 


1 ) 


ക 


4 


Serial No. 


Survey No. 


Description 


Extent 
H.A.Sqm . 


Dry 


2 


22 


93 


3 


22 


33 


33 


> 


6 . 
7 . 
8 . 

9 . 
10 . 
11 . 
12 . 
13 . 
14 . 
15 . 
16 . 
17 . 
18 . 
19 . 
20 . 
21 . 
22 . 
23 . 
24 . 
25 . 
26 . 
27 
28 . 
29 . 
30 
31 . 
32 . 
33 . 


0.10.00 
0.30.00 
0.18.00 
0.20.00 
0.04.00 
0.05.00 
0.05.00 
0.10.00 
0.08.00 
0.29.00 
0.12.00 
0.20.00 
0.06.00 
0.15.00 


9 ) 


940 ( Part) 
939 
941 
943 
944 
945 
946 
950 
947 
949 ( Full) 
951 
948 
952 
2286 
2284 
2283 
2285 
2279 
2280 
2282 
2281 
2265 
2266 
2267 
2263 
2262 
2261 (Part) 
2268 


9 


9 


0,15.00 
0. 20.00 


93 


29 


0.01.00 


99 


0.03.00 


23 


9 


22 


( 7 ) 


0.01.00 


99 


93 


99 


0.10.00 
0.10.00 
0.30.00 
0.02.00 
0.01.00 
0.22.00 - 
0.26.00 


97 


La 


. 


0.01.00 


0.01.00 


Total extent 


3.65.00 


By order of the Governor, 
P. V. RAMACHANDRAN NAIR , 
Toint Sercetary to Goverment. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1979. 


Reg. No. KL/ TV /12 


Government of Kerala 

1979 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


3rd February 1979 


Vol. XXIV ] Trivandrum , Saturday, 


[No. 71 


14th Magha 1900 


GOVERNMENT OF KERALA 
Public Works (D ) Department 


DECLARTIONS 


( 1) 


No. 4609/D1/79 /PW . 

Dated , Trivandrum , 3rd February 1979. 
Whereas in exercise of the powers conferred by clause (1 ) of Article 258 
of the Constitution the President has in his notification No. 2/4 /63 /Judl. II 
dated 31-5-1963 entrusted the Government of Kerala, with their consent, 
the functions of the Central Government under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962), in relation to acquisition ofland for the purpose 
of the Union in this State ; 

And whereas under sub -section (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the case , 
the provisions of section 5 of the Act shall not apply to the land specified in 
the schedule below ; 

And whereas the Government are satisfied that the said land has to be 
acquired for a public purpose; 

The Government of Kerala hereby declare under section 6 of the Act 
that the land specified in the Schedule below and measuring 0.2640 Hectare 
be the same a little more or less, are needed for a public purpose , to wit 

33 /358/MC. 


2 


for the development of Chalakudy Bye-pass (N.H. 47), Block No. I and under 
section 7 of the Act direct the Special Tahsildar, L. A. (N.H.), Trichur to take 
order for the acquisition of the land . Further, under sub -section (1) ofsection 
19 of the Act the Government direct that the Collector may take possession 
of the land on the expiry of fifteen days from the date of publication of the 
notice mentioned in sub -section (1) of section 9 of the Act. 

A plan of the land is kept in the office of the Special Tahsildar, L. A., 
N. H., Trichur and may be inspected at any time during office hours. 

ഭരണഘടന 258 -ാം വകുപ്പ് ( 1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധി 
കാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ട്രപതി, യു ണിയൻ ആവശ്യത്തിനായി ഈ 
സംസ്ഥാനത്ത്ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 1961- ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാം ആക്ററ്) പ്രകാരം 
കേന്ദ്രഗവൺമെൻറിൻറ ( പവൃത്തികൾ തൻ 31-5-1968 -ാം തീയതി 
യിലെ 214/ 63IJudl. II നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ, ആ 
ഗവൺമെൻറിൻറ് സമ്മതത്തോടുകൂടി, ഭരമേല്പിച്ചിരിക്കയാലും; 

( പസ്തുത ആക്ററ് 19 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പുപ്രകാരം കേരള 
ഗവൺമെൻറ് ( പസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച്, 
ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള 
ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും; 

( പസ്തുത ഭൂമി ഒരു പൊതുകാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് ഗവൺമെൻറിന് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

കേരള ഗവൺമെൻറ് താഴെ കാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 
0, 2640 ഹെക്ടർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത് അതതന്നെയോ, 
അതിൽ അൽപ്പം കുറവോ കൂടുതലോ ആയിരുന്നാലും വേണ്ടതില്ല , ഒരു പൊതു 
ക്കാര്യത്തിന് അതായത് ചാലക്കുടി ബൈപാസ് ( N. H. 47) ബ്ലോക്കു നമ്പർ I 
വികസിപ്പിക്കുന്നതിന് ആവശ്യമാണെന്ന് ആക്ററ 

6 -ാം വകുപ്പുപകാരം 
ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ 

ഭൂമി 

വിലയ്ക്കെടുക്കുന്നതിനുളള 
ഉത്തരവ് സ്വീകരിപ്പാൻ ആക്ററ് 1 -ാം വകുപ്പുപ്രകാരം തൃശ്ശൂർ നാഷണൽ 

ഹൈവേ ലാൻറ് അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളോട 
നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് ( 1) -ാം ഉപവകു 
പ്പിൽ പറഞ്ഞിരിക്കുന്ന നോട്ടീസ് (പസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ പതി 
നഞ്ചുദിവസം കഴിഞ്ഞാൽ കളക്ററർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്ന 
താണെന്നും കൂടി ആക്ററ് 19 -ാം വകുപ്പ് (1 -ാം ഉപവകുപ്പു പ്രകാരം 
ഗവൺമെൻറ് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ തൃശ്ശൂർ നാഷണൽ ഹൈവേ ലാൻറ് അക്വിസി 
ഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 
ആഫീസ് സമയത്ത് എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. 


3 


. 


SCHEDULE 

District - Trichur. 
Taluk – Mukundapuram . 

Village -- Perambra . 
( The extent given is approximate ) 
Serial Survey Description 

Extent in hectares 
No. 

No. 
1 47 / 1-5 Dry 

0.0700 
2 58 /1-8 

0.0020 
3 58 /2-9 

0.0110 
4 58 /3-10 

0.0410 
5 80 /1-9 

0.0100 
6 80/2-10 

0.1300 


99 


97 


9 


Total 


0.2640 


( 2 ) 


No. 4609/D1/79/PW . 

Dated, Trivandrum , 3rd February, 1979. 
Whereas in exercise of the powers conferred by clause (1 ) of Article 258 
of the Constitution the President has in his notification No. 2/4/63 Judl. II 
dated 31-5-1963 entrusted the Government of Kerala , with their consent, 
the functions of the CentralGovernment under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962) in relation to acquisition of land for the purpose 
of the Union in this State ; 

And whereas under sub - section (4 ) of section 19 of the said Act the 
Government ofKerala have directed that in view of the urgency of the case, 
the provisions of section 5 of the Act shall not apply to the land specified in 
the schedule below ; 

And whereas the Government are satisfied that the said land has to be 
acquired for a public purpose ; 

The Government of Kerala hereby declare under section 6 of the Act 
that the land specified in the Schedule below and measuring 0.4580 Hectare 
be the same a little more or less, are needed for a public purpose, to wit, for 
the development of Chalakudy bye-pass (N. H. 47 ), Block No. II and under 
section 7 of the Act direct the Special Tahsildar, L.A., N.H., Trichur to take 
order for the acquisition of the land . Further, under sub -section (1) of section 
19 of the Act the Government direct that the Collector may take possession 
of the land on the expiry of fifteen days from the date of publication of the 
notice mentioned in sub- section ( 1) of section 9 of the Act. 

A plan of the land is kept in the office of the Special Tahsildar, L. A., 
N. H., Trichur and may be inspected at any time during office hours. 


4. 


ങ്ങൾ 


ഭരണഘടന 258 -ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധികാര 

വിനിയോഗിച്ച് രാഷ്ടപതി, യൂണിയന്റെ ആവശ്യത്തിനായി ഈ 
സംസ്ഥാനത്ത് ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 1961 
ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാം ആക്ററ്) ഉപകാരം 
കേന്ദ്ര ഗവൺമെൻറിൻറ പാത്തികൾ തൻ 31-5-1963 -ാം തീയതിയിലെ 
21463/Judl. II നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ, ആ ഗവൺ 
മെൻറിന്റെ സമ്മതത്തോടുകൂടി, ഭരമേൽപ്പിച്ചിരിക്കയാലും; 

(പസ്സുത ആക്റ് 19 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പു പ്രകാരം 
കേരള ഗവൺമെൻറ് പ്രസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗ 
ണിച്ച്, ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരി 
ച്ചിട്ടുളള ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും; 

പ്രസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് ഗവൺമെൻറിന് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; 

കേരള ഗവൺമെൻറ് താഴെ കാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 
0. 4580 ഹെക്ടർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത് അതതന്നെയോ, 
അതിൽ അൽപ്പം കുറവോ കൂടുതലോ ആയിരുന്നാലും വേണ്ടതില്ല ഒരു പൊതു 
ക്കാര്യത്തിന് അതായത് ചാലക്കുടി ബൈപാസ് ( N. H. 47) ബ്ലോക്ക്നമ്പർ 2 
വികസിപ്പിക്കുന്നതിന് ആവശ്യമാണെന്ന് ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം 
ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുള്ള ഉത്തരവ് 
സ്വീകരിപ്പാൻ ആക്ററ് 1 -ാം വകുപ്പു പ്രകാരം തൃശ്ശൂർ നാഷണൽ ഹൈവേ 
ലാൻറ് അക്വിസിഷൻ സ്പെഷ്യർ തഹശീൽദാർ എന്ന ആളോട് നിർദ്ദേശി 
ക്കുകയും ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പിൽ പറഞ്ഞി 
രിക്കുന്ന നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ പതിനഞ്ചു ദിവസം 
കഴിഞ്ഞാൽ കളക്ററർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നുംകൂടി 
ആക്ററ് 19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം ഗവൺമെൻറ് നിർദ്ദേ 
ശിക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ തൃശ്ശൂർ നാഷണൽ ഹൈവേ ലാൻറ് അക്വിസി 
ഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളുടെ- ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 
ആഫീസ് സമയത്ത് എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. 


SCHEDULE 

District. - Trichur . 
Taluk. - Mukundapuram . 

Village. - Perambra. 
(The extent given is approximate ) 
Sl. No. Survey No. 

Description 

Extent in Hectare 
48 /1-5 

Dry 

0.1700 
2 81/2-8 Wet 

0. 0500 
3 81 /4-10 

do . 

0.0360 
4 81 ]6-11 

do .. 

0.0900 
8117-12 

do . 

0.1120 


1 


Total 


0.4580 


5 


( 3) 
No. 4609/D1 / 79/PW. 

Dated , Trivandrum , 3rd February, 1979 
Whereas in exercise of the powers conferred by clause (1) of Article 258 
of the Constitution the President has in his notification No. 2 /4 /63/Judl. II 
dated 31-5-1963 entrusted the Government of Kerala , with their consent, 
the functions of the Central Government under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962), in relation to acquisition of land for the purpose 
of the Union in this State ; 

And whereas under sub -section (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the case, 
the provisions of section 5 of the Act shall not apply to the land specified 
in the schedule below ; 

And whereas the Government are satisfied that the said land has to be 
acquired for a public purpose ; 

The Government of Kerala hereby declare under section 6 of the Act 
that the land specified in the Schedule below and measuring 0.0836 Hectare 
be the samea little more or less, areneeded for a public purpose to wit, for the 
development of Chalakudy bye-pass ,(N.H.47), Block No. III and under section 
7 of the Act direct the Special Tahsildar, L.A., N.H., Trichur to take order 
for the acquisition of the land. Further, under sub -section (1) of section 19 
of the Act the Government direct that the Collector may take possession of 
the land on the expiry of fifteen days from the date of publication of the 
notice mentioned in sub -section (1) of section 9 of the Act. 

A plan of the land is kept in the office of the Special Tahisldar, L.A., 
N.H., Trichur and may be Inspected at any time during office hours. 

രണഘടന 258 -ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധി 
കാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി, യൂ ണിയന്റെ ആവശ്യത്തിനായി ഈ 
സംസ്ഥാനത്ത് ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 1961 
ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാം ആക്ററ്) ( പകാരം 
കേന്ദ്രഗവൺമെൻറിന്റെ പ്രവൃത്തികൾ തൻറ 31-5-1963 -ാം തീയതി. 
യിലെ 2141631Judl. II നമ്പർ പരസ്യപ്രകാരം കേരള ഗവൺമെന്റിനെ ആ 
ഗവൺമെന്റിന്റെ സമ്മതത്തോടുകൂടി, ഭരമേല്പിച്ചിരിക്കയാലും; 

പ്രസ്തുത ആക്ററ് 19 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പു പ്രകാരം കേരള 
ഗവൺമെൻറ് പ്രസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച്, 
ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള 
ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും ; 

( പസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് ഗവൺമെൻറിന് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

കേരള ഗവൺമെൻറ് താഴെ കാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 
0. 0836 ഹെക്ടർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത് അതതന്നെയോ, 
അതിൽ അൽപ്പം കുറവോ കൂടുതലോ ആയിരുന്നാലും വേണ്ടതില്ല . ഒരു 


6 


പൊതുകാര്യത്തിന് അതായത് ചാലക്കുടി ബൈപാസ് ( N. H. 47) ബ്ലോക്കു 
നമ്പർ 3 വികസിപ്പിക്കുന്നതിന് ആവശ്യമാണെന്ന് ആക്ററ് 6 -ാം വകുപ്പു 
പകാരം ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള 
ഉത്തരവ് സ്വീകരിപ്പാൻ ആക്ട് 1 -ാം വകുപ്പുപ്രകാരം തൃശ്ശൂർ നാഷണൽ 

ഹൈവേ ലാൻറ് അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളോട 
നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് (1) -ാം ഉപവകു 
പ്പിൽ പറഞ്ഞിരിക്കുന്ന നോട്ടീസ് പസിദ°ധപ്പെടുത്തുന്ന തീയതിമുതൽ പതി 
നഞ്ചുദിവസം കഴിഞ്ഞാൽ കളക്ററർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്ന 
താണെന്നും കൂടി ആക്ററ് 19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം 
ഗവൺമെൻറ് നിർദ്ദേശിക്കുകയുംചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ തൃശ്ശൂർ നാഷണൽ ഹൈവേ ലാൻറ് അക്വിസി 
ഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 
ആഫീസ് സമയത്ത് എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. 


SCHEDULE 

District- Trichur. 
Taluk--Mukundapuram . 

Village - Perambra . 
( The extent given is approximate) 
Sl. No. Survey No. 

Description Extent in hectare 
125,3-22 

Wet 

0.0350 
2 125 4 full 

do . 

0. 0243 
3 12519-24 

do . 

0 , 0020 
4 125/11 full 

do. 

| 0. 0223 


1 


Total 


0. 0836 


No. 4609 /D1/ 79/PW. 

Dated , Trivandrum , 3rd February 1979 . 
Whereas in exercise of the powers conferred by clause (1) of Article 258 
of the Constitution the President has in his notification No. 2/4 /63 /Judl. II 
dated 31-5-1963 entrusted the Government of Kerala , with their consent , 
the functions of the CentralGovernment under the Kerala Land Acquisition 
Act, 1961 ( Act 21 of 1962), in relation to acquisition of land for the purpose 
of the Union in this State . 

And whereas under sub -section (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the case, 
the provisions of section 5 of the Act shall not apply to the land specified in 
the schedule below : 

And whereas the Government are satisfied that the said land has to be 
acquired for a public purposc ; 


The Government of Kerala hereby declare under section 6 of the Act 
that the land specified in the Schedule below and measuring 0.7705 Hectare 
be thesame a little more or less, are needed for a public purpose, to wit for the 
development of Chalakudy bye-pass (N.H.47), Block No. IV and under section 
7 of the Act direct the Special Tahsildar , L.A., N.H., Trichur to take order 
for the acquisition of the land. Further, under sub - section (1) of section 19 
of the Act the Government direct that the Collector may take possession of 
the land on the expiry of fifteen days from the date of publication of the notice 
mentioned in sub - section (1) of section 9 of the Act . 

A plan of the land is kept in the office of the Special Tahsildar, L.A., NH . 
Trichur and may be inspected at any time during office hours. 

ഭരണഘടന 258 -ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധികാര 
ങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി, യു ണിയൻ ആവശ്യത്തിനായി ഈ 
സംസ്ഥാനത്ത്ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 1961 - ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്റ് (1962 - ലെ 21 -ാം ആക്ററ്) ( പകാരം 
കേന്ദ് ഗവൺമെൻറിന്റെ പ്രവൃത്തികൾ തൻ 31-5-1963 -ാം തീയതിയിലെ 
2 /4/63IJudl. IIം നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ ആ ഗവൺ 
മെൻറിൻറെ സമ്മതത്തോടുകുടി, ഭരമേൽപ്പിച്ചിരിക്കയാലും; 

(പസ്സുത ആക്ററ് 19 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പു പ്രകാരം 
കേരള ഗവൺമെൻറ് പ്രസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗ 
ണിച്ച്, ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരി 
ച്ചിട്ടുളള ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും; 

പ്രസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കാ 
ണെന്ന് ഗവൺമെൻറിന് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

കേരള ഗവൺമെൻറ താഴെ കാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 
0. 77 05 ഹെക്ടർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത് അതതന്നെയോ, 
അതിൽ അൽപ്പം കുറവോ കൂടുതലോ ആയിരുന്നാലും വേണ്ടതില്ല ഒരു പൊതു 
ക്കാര്യത്തിന് അതായത് ചാലക്കുടി ബൈപാസ് ( N. H. 47) ബ്ലോക്ക് നമ്പർ 
4 വികസിപ്പിക്കുന്നതിന് ആവശ്യമാണെന്ന് ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം 
ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുള്ള ഉത്തരവ് 
സ്വീകരിപ്പാൻ ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം തൃശ്ശൂർ നാഷണൽ ഹൈവേ 
ലാൻറ് അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളോട് നിർദ്ദേശി 
ക്കുകയും ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ പറഞ്ഞി 
രിക്കുന്ന നോട്ടീസ് പസിദ°ധപ്പെടുത്തുന്ന തീയതിമുതൽ പതിനഞ്ചു ദിവസ . 
കഴിഞ്ഞാൽ കളക്ററർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നും കൂടി 
ആക്ററ് 19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം ഗവൺമെൻറ് നിർദ്ദേ 
ശിക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ തൃശ്ശൂർ നാഷണൽ ഹൈവേ ലാൻറ് അക്വിസി 
ഷൻ സ്പെഷ്യൽ തഹസീൽദാർ എന്ന ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 
ആഫീസ് സമയത്ത്എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. 


10 A 


4 


( 6) 
No. 4609/D1/ 79/PW. 

Dated , Trivandrum , 3rd February, 1979 . 
Whereas in exercise of the powers conferred by clause (1 ) of Article 258 
of the Constitution the President has in his notification No. 2 /4 /63/Jdl. II 
dated 31-5-1963 entrusted the Government of Kerala , with their consent, 
the functions of the Central Government under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962 ), in relation to acquisition of land for the purpose 
of the Union in this State ; 

And whereas under sub -section (4 ) ofsection 19 ofthe said Act the Govern 
ment of Kerala have directed that in view of the urgency of the case , the 
provisions of section 5 of the Act shall not apply to the land specified in the 
schedule below; 

And whereas the Government are satisfied that the said land has to be 
acquired for a public purpose ; 

The Government of Kerala hereby declare under section 6 of the Act 
that the land specified in the Schedule below and measuring 0.6250 Hectare 
be the same, a little more or less, is needed for a public purpose, to wit, forthe 
development of Chalakudy Bye -pass ( N. H. 47), Block No. VI and under 
section 7 of the Act direct the Special Tahsildar L.A., N.H., Trichur to take 
order for the acquisition ofthe land . Further, under sub - section ( 1) ofsection 
19 of the Act the Government direct that the Collector may take possession 
of the land on the expiry of fifteen days from the date of publication of the 
notice mentioned in sub -section (1 ) of section 9 of the Act. 

A plan of the land is kept in the office of the Special Tahsildar L.A., N.H., 
Trichur and may be inspected at any time during office hours. 

ഭരണഘടന 258 -ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധികാര 
ങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി, യൂ ണിയൻ ആവശ്യത്തിനായി ഈ 
സംസ്ഥാനത്ത്ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം1961 - ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാം ആക്ററ്) പ്രകാരം 
കേന്ദ്ര ഗവൺമെൻറിൻറെ പ്രവൃത്തികൾ തന്റെ 31-5-1963 -ാം തീയതിയിലെ 
2/ 4/ 63Idl. II നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ, ആ ഗവൺ 
മെൻറിന്റെ സമ്മതത്തോടുകൂടി, ഭരമേൽപ്പിച്ചിരിക്കയാലും; 

പ്രസ്തുത ആക്ററ് 19 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പു പ്രകാരം 
കേരള ഗവൺമെൻറ് ( പസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗ 
ണിച്ച്, ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരി 
ച്ചിട്ടുളള ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും; 

(പസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് ഗവൺമെൻറിന് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

കേരള ഗവൺമെൻറ് താഴെ കാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 
0. 6250 ഹെക്ടർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത് അതതന്നെയോ, 


11 


അതിൽ അൽപ്പം കുറവോ കൂടുതലോ ആയിരുന്നാലും വേണ്ടതില്ല ഒരു പൊതു 
ക്കാര്യത്തിന് അതായത് ചാലക്കുടി ബൈപാസ് ( N. H. 47) , ബ്ലോക്ക് നമ്പർ 
VI വികസിപ്പിക്കുന്നതിന് ആവശ്യമാണെന്ന്ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം 
ഇതിനാൽ ( പഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് 
സ്വീകരിപ്പാൻ ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം തൃശ്ശൂർ നാഷണൽ ഹൈവേ 
ലാൻറ് അക്വിസിഷൻ സ്പെഷ്യർ തഹസീൽദാർ എന്ന ആളോട് നിർദ്ദേശി 
ക്കുകയും ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ്, ( 1) -ാം ഉപവകുപ്പിൽ പറഞ്ഞി 
രിക്കുന്ന നോട്ടീസ് (പസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ പതിനഞ്ചു ദിവസം 
കഴിഞ്ഞാൽ കളക്റർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നും കൂടി 
ആക്ററ് 19 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പു പ്രകാരം ഗവൺമെൻറ് നിർദ്ദേ 
ശിക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ തൃശ്ശൂർ നാഷണൽ ഹൈവേ ലാൻറ് അക്വിസി 
ഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 
ആഫീസ് സമയത്ത് എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. 


SCHEDULE 


District Trichur, 
Taluk - Mukundapuram . 

Village - Perambra . 
( The extent given is approximate ) 
Sl. No. Survey No. 

Description 

Extent in Hectare 
137/1-3 

Dry 

| 0.0250 
2 137 /2-4 

do . 

0.5100 
3 138 /2-5 

Wet 

0. 0900 


Total 


0.6250 


( 7) 


No. 4609/D1/ 79/PW. 

Dated , Trivandrum , 3rd February , 1979 . 
Whereas in exercise of the powers conferred by clause ( 1) of Article 258 
of the Constitution the President has in his notification No. 2/4 /63 /Jdl. II 
dated 31-5-1963 entrusted the Government of Kerala , with their consent, 
the functions of the Central Government under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962), in relation to acquisition of land for the purpose 
of the Union in this State ; 

And whereas under sub- section (4 ) ofSection 19 of the said Act theGovern 
ment of Kerala have directed that in view of the urgency of the case, the 
provisions of section 5 of the Act shall not apply to the land specified in the 
schedule belowi 

33/3 58/ MC 


12 


And whereas the Government are satisfied that the said land has to be 
acquired for a public purpose ; 

The Government of Kerala hereby declare under section 6 of the Act 
that the land specified in the schedule below and measuring 0.3440 Hectare 
be the same a little more or less, is needed for a public purpose, to wit for the 
development of Chalakudy bye -pass (N.H. 47), Block VII and under section 7 
of the Act direct the Special Tahsildar L.A., N.H., Trichur to take order 
for the acquisition of the land . Further, under sub - section (1) of section 19 
of the Act the Government direct that the Collector may take possession of 
the land on the expiry of fifteen days from the date of publication ofthe notice 
mentioned in sub - section (1) of section 9 of the Act . 

A plan of the land is kept in the office ofthe Special Tahsildar L.A., N.H 
Trichur and may be inspected at any time during office hours. 

ഭരണഘടന 258 -ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധി 
കാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി, യൂണിയൻ ആവശ്യത്തിനായി ഈ 
സംസ്ഥാനത്ത്ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 1961- ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്ററ് ( 1962 - ലെ 21 -ാം ആക്ററ്) പ്രകാരം 
കേന്ദ്രഗവൺമെൻറിൻറ ( പവത്തികൾ തൻറ 31-5-1963 -ാം തീയതിയിലെ 
2/ 4/ 63Idl. II നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ ആ ഗവൺ 
മെന്റിന്റെ സമ്മതത്തോടുകുടി, ഭരമേല്പിച്ചിരിക്കയാലും; 

(പസ്തുത ആക്ററ് 19 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പു പ്രകാരം കേരള 
ഗവൺമെൻറ് പ്രസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച്, 
ആക്ററ് 6 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള 
മിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും; 

പ്രസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയഴക്കെടുക്കേണ്ടതാ 
ണെന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; 

കേരള ഗവൺമെൻറ് താഴെ കാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 
0.3440 ഹെക്ടർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത് അതതന്നെയോ, 
അതിൽ അൽപ്പം 

കുറവാ കൂടുതലോ ആയിരുന്നാലും വേണ്ടതില്ല , ഒരു 
പൊതുക്കാര്യത്തിന് അതായത് ചാലക്കുടി ബൈപാസ് ( N. H. 47 ) ബ്ലോക്കു 
നമ്പർ VII വികസിപ്പിക്കുന്നതിന് ആവശ്യമാണെന്ന് ആക്ററ് 6 -ാം വകുപ്പു 
പകാരം ഇതിനാൽ ( പഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള 
ഉത്തരവ് സ്വീകരിപ്പാൻ ആക്ററ് 1 -ാം വകുപ്പു പ്രകാരം തൃശ്ശൂർ നാഷണൽ 

ഹൈവേ ലാൻറ് അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളോട 
നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് ( 1) -ാം ഉപവകു 
പ്പിൽ പറഞ്ഞിരിക്കുന്ന നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ പതി 
നഞ്ചുദിവസം കഴിഞ്ഞാൽ 

കളക്ററർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്ന 
താണ കൂടി ആക്ററ് 19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം 
ഗവൺമെൻറ് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ തൃശ്ശൂർ നാഷണൽ ഹൈവേ ലാൻറ് അക്വിസി 
ഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 
ആഫീസ് സമയത്ത് എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. 


13 


SCHEDULE 


District - Trichur. 
Taluk — Mukundapuram . 

Village - Perambra . 
( The extent given is approximate ) 
Sl. No. Survey No. Description Extent in Hectare 
150 /5-14 

Dry 

0.1050 
2 150 /13-16 . do . 

0.0030 
3 151/ 2 

do . 

0.2100 
4 152 /2-7 

do . 

0.0260 


1 


Total 


0.3440 


( 8 ) 
No. 4609 /D1/79/PW . 

Daled , Trivandrum , 3rd February , 1979. 
Whereas in exercise of the powers conferred by clause (1) of Article 258 
of the Constitution the President has in his notification No. 2/4/63, Jal. II 
dated 31-5-1963 entrusted the Government of Kerala , with their consent, the 
functions of the Central Government under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962), in relation to acquisition of land for the purpose 
of the Union in this State; 

And whereas under sub - section (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the case , 
the provisions of section 5 of the Act shall not apply to the land, specified 
in the schedule below ; 

And whereas the Government are satisfied that the said land has to be 
acquired for a public purpose ; 

The Government of Kerala hereby declare under section 6 of the Act 
that the land specified in the schedule below and measuring 0.4100 Hectare 
be the same a little more or less, is needed for a public purpose, to wit, for the 
development of Chalakudy bye-pass (N.H.47), Block VIII and under section 7 
of the Act direct the Special Tahsildar, L.A., N.H., Trichur to take order for 
the acquisition of the land. Further under sub -section (1) of section 19 of 
the Act the Government direct that the Collector may take possession of the 
land on the expiry of fifteen days from the date of publication of the notice 
mentioned in sub -section (1) of section 9 of the Act. 

A plan of the land is kept in the office of the Special Tahsildar, L.A., 
N.H., Trichur and may be inspected at any timeduring office hours. 


1 t 


ഭരണഘടന 258 -ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധികാര 
ങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി, യൂണിയൻറ ആവശ്യത്തിനായി ഈ 
സംസ്ഥാനത്ത്ഭൂമിവിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 1961- ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാ . ആക്ററ്) 

( പകാരം 
കേന്ദ്ര ഗവൺമെൻറിൻറെ പ്രവൃത്തികൾ തൻറ 31-5-1963 -ാം തീയതിയിലെ 
2 / 4 /63Idl. II നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ, ആ ഗവൺ 
മെൻറിൻറ സമ്മതത്തോടുകൂടി, ഭരമേൽപ്പിച്ചിരിക്കയാലും; 

പ്രസ്തുത ആക്ററ് 19 -ാം വകുപ്പ് ( 4) -ാ . ഉപവകുപ്പു പ്രകാരം 
കേരള ഗവൺമെന്റ് പ്രസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗ 
ണിച്ച്, ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ, പട്ടികയിൽ വിവരി 
ച്ചിട്ടുളള ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും ; 

പ്രസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് ഗവൺമെൻറിന് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

കേരള ഗവൺമെൻറ് താഴെ കാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 
0. 4100 ഹെക്ടർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത് അത്രതന്നെയോ, 
അതിൽ അൽപ്പം കുറവോ കൂടുതലോ ആയിരുന്നാലും വേണ്ടതില്ല ഒരു പൊതു 
ക്കാര്യത്തിന് അതായത് ചാലക്കുടി ബൈപാസ് ( N H. 47) , ബ്ലോക്ക് നമ്പർ 
VIII വികസിപ്പിക്കുന്നതിന് ആവശ്യമാണെന്ന്ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം 
ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുള്ള ഉത്തരവ് 
സ്വീകരിപ്പാൻ ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം തൃശ്ശൂർ നാഷണൽ ഹൈവേ 
ലാൻറ് അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന്ആളോട് നിർദ്ദേശി 
ക്കുകയും ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ പറഞ്ഞി 
രിക്കുന്ന നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ പതിനഞ്ചു ദിവസം 
കഴിഞ്ഞാൽ കളക്ററർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നുംകുടി 
ആക്ററ് 19 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പു പ്രകാരം ഗവൺമെൻറ് നിർദ് 
ശിക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ തൃശ്ശൂർ നാഷണൽ ഹൈവേ ലാൻറ് അക്വിസി 
ഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 
ആഫീസ് സമയത്ത്എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. 


SCHEDULE 


District - Trichur. 
Taluk — Mukundapuram . 

Village - Perambra . 
( The extent given is approximate ) 
Sl . No. Survey No. Description 

Extent in Hectare 
152/1-5 Wet 

0. 1900 
2 15214-8 do . 

0.2200 


Total 


0.4100 


15 


( 9) 


• 


No. 4609/D1/ 79/PW. 

Dated, Trivandrum , 3rd February, 1979 . 
Whereas in exercise of the powers conferred by clause ( 1) of Article 258 
of the Constitution the President has in his notification No. 2 /4 /63/Jdl. II 
dated 31-5-1963 entrusted the Government of Kerala , with their consent, 
the functions of the Central Government under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962), in relation to acquisition of land for the purpose 
of the Union in this State ; 


And whereas under sub -section (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the case , 
the provisions of section 5 of the Act shall not apply to the land specified 
in the schedule below ; 


And whereas the Government are satisfied that the said land has to be 
acquired for a public purpose ; 

The Government of Kerala hereby declare under section 6 of the Act 
that the land specified in the Schedule below and measuring 0.5736 Hectare 
be the same a little more or less, is needed for a public purpose, to wit, for the 
development of Chalakudy Bye-pass ( N.H. 47) , Block No. IX and under 
soction 7 of the Act direct the Special Tahsildar, L.A., N.H., Trichur to take 
order for the acquisition of the land . Further, under sub -section (1) of section 
19 of the Act the Government direct that the Collector may take possession 
of the land on the expiry of fifteen days from the date of publication of the 
notice mentioned in sub-section (1 ) of section 9 of the Act. 

A plan of the land is kept in the office of the Special Tahsildar, L.A., 
N.H., Trichur and may be inspected at any time during office hours. 

രേണഘടന 258 -ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധി 
കാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി, യൂ ണിയൻ ആവശ്യത്തിനായി ഈ 
സംസ്ഥാനത്ത്ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 1961 - ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാം ആക്റ്) പ്രകാരം 
കേന്ദ്രഗവൺമെൻറിന്റെ പ്രവൃത്തികൾ തൻറ 31-5-1963 -ാം തീയതിയിലെ 
2/ 4 /63Idl. II 

നമ്പർ പരസ്യപകാരം കേരള ഗവൺമെൻറിനെ 
ഗവൺമെൻറിൻറ സമ്മതത്തോടുകൂടി, ഭരമേല്പിച്ചിരിക്കയാലും; 

പ്രസ്തുത ആക്ററ് 19 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പു പ്രകാരം കേരള 
ഗവൺമെൻറ് പ്രസ്തുത സംഗതിയുടെ അടിയന്തിര സ്ഥിതി പരിഗണിച്ച്, 
ആക്ററ് 6 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള 
ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും; 

പസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് ഗവൺമെൻറിന് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 


ആ 


16 


കേരള ഗവൺമെൻറ് താഴെ കാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 
0.5736 ഹെക്ടർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത് അതതന്നെയോ, 
അതിൽ അൽപ്പം കുറവോ : കുടുതലോ ആയിരുന്നാലും 

വേണ്ടതില്ല . ഒരു 
പൊതുക്കാര്യത്തിന് അതായത് ചാലക്കുടി ബൈപാസ് ( N. H. 47) , ബ്ലോക്കു 
നമ്പർ IX വികസിപ്പിക്കുന്നതിന് ആവശ്യമാണെന്ന് ആക്ററ് 6 -ാം വകുപ്പു 
പകാരം ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള 
ഉത്തരവ് സ്വീകരിപ്പാൻ ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം തൃശ്ശൂർ നാഷണൽ 

ഹൈവേ ലാൻറ് അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളോട 
നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് ( 1) -ാം ഉപവകു 
പ്പിൽ പറഞ്ഞിരിക്കുന്ന നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ പതി 
നഞ്ചുദിവസം കഴിഞ്ഞാൽ കളക്ററർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്ന 
താണെന്നും കുടി ആക്റ് 19 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പു പ്രകാരം 
ഗവൺമെൻറ് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ തൃശ്ശൂർ നാഷണൽ ഹൈവേ ലാൻറ് അക്വിസി 
ഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 
ആഫീസ് സമയത്ത്എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. 


SCHEDULE 


Village- Perambra. 


Extent in Hectare 


District - Trichur . 
Taluk - Mukundapuram . 

( The extent given is approximate ) 
Sl. No. Survey No. 

Description 
156/ 1-3 

Dry 
2 157/ 1-3 

Wet 
3 157/ 2-5 

Wet 
160 /1-4 

Dry 
5 160/2-5 

Wet 
6 160/ 3-7 

Wet 


1 


0.0420 
0.1860 
0.1010 
0. 0321 
0. 1315 
| 0.0810 


Total 


| 0.5736 


(10) 
No. 4609/D1/ 79/PW. 

Dated , Trivandrum , 3rd February, 1979. 
Whereas in exercise of the powers conferred by clause (1) of Article 258 
of the Constitution the President has in his notification No. 2/ 4/63/Jdl. II 
dated 31-5-1963 entrusted the Government of Kerala , with their consent, 
the functions of the CentralGovernment under the Kerala Land Acquisition 
Act, 1961 ( Act 21 of 1962 ), in relation to acquisition of land for the purpose 
of the Union in this State ; 


17 


രേ . 


And whereas under sub -section (4 ) of section 19 of the said Act the 
Government ofKerala have directed that in view of the urgency of the case , 
the provisions of section 5 of the Act shall not apply to the land specified 
in the schedule below ; 

And whereas the Government are satisfied that the said land has to be 
acquired for a public purpose ; 

The Government of Kerala hereby declare under section 6 of the Act 
that the land specified in the Schedule below and measuring 0.5905 Hectare 
be the same a little more or less, is needed for a public purpose, to wit, for the 
development of Chalakudy Bye- pass (N.H.47 ), Block No. X and under 
section 7 of the Act directthe Special Tahsildar, L.A., N.H., Trichur to take 
order for the acquisition of the land . Further, under sub- section (1 ) of section 
19 of the Act the Government direct that the Collector may take possession 
of the land on the expiry of fifteen days from the date of publication of the 
notice mentioned in sub -section ( 1) of section 9 of the Act. 

A plan of the land is kept in the office of the Special Tahsildar, L.A., 
N.H., Trichur and may be inspected at any time during office hours. 

ടന 25 8 -ാം വകുപ്പ് (1 ) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധികാര 
വിനിയോഗിച്ച് രാഷ്ടപതി, യൂ ണിയൻ , ആവശ്യത്തിനായി ഈ 
സംസ്ഥാനത്ത്ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 1961 - ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാം ആക്റം) (പകാര. 
കേന്ദ്ര ഗവൺമെൻറിൻറ (പവത്തികൾ തന്റെ 31-5-1963 -ാം തീയതിയില 
2/ 4/ 63 / Jdl. II നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ, ആ ഗവൺ 
മെന്ററിന്റെ സമ്മതത്തോടുകൂടി, ഭരമേൽപ്പിച്ചിരിക്കയാലും; 

( പസ്തുത ആക്ററ് 19 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പു പ്രകാരം 
കേരള ഗവൺമെൻറ് (പസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗ 
ണിച്ച്, ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരി 
ച്ചിട്ടുളള മുറിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും; 

പസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും 

കേരള ഗവൺമെൻറ് താഴെ കാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 
0. 5905 ഹെക്ടർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത് അതതന്നെയോ, 
അതിൽ അൽപ്പം കുറവോ കൂടുതലോ ആയിരുന്നാലും വേണ്ടതില്ല . ഒരു പൊതു 
ക്കാര്യത്തിന്, അതായത് ചാലക്കുടി ബൈപാസ് ( N. H. 47) ബ്ലോക്ക് നമ്പര് 
X വികസിപ്പിക്കുന്നതിന് ആവശ്യമാണെന്ന് ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം 
ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് 
സ്വീകരിപ്പാൻ ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം തൃശ്ശൂർ നാഷണൽ ഹൈവേ 
ലാൻറ് അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളോട് നിർദ്ദേശി 
ക്കുകയും ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ പറഞ്ഞി 
രിക്കുന്ന നോട്ടീസ് (പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ പതിനഞ്ചു ദിവസം 
കഴിഞ്ഞാൽ- കളക്ററർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നും കുടി 
ആക്ററ് 19 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പു പ്രകാരം ഗവൺമെൻറ് നിർദ്ദേ 
ശിക്കുകയും ചെയ്യുന്നു . 


13 


സ ° ഥലത്തിന്റെ പ്ലാൻ തൃശ്ശൂർ നാഷണൽ ഹൈവേ ലാൻറ് അക്വിസി 
ഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന് ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടു . 
ആഫീസ് സമയത്ത് എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാ.. 


SCHEDULE 


Village - Perambra . 


Extent in Hectare 


District - Trichur, 
Taluk - Mukundapuram . 

( The extent given is approximate ) 
Sl. No. Survey No. Description 
161/2 

Wet 
2 162/ 1-6 

do . 
3 162/ 3-7 

do. 
4 163/ 1-8 

do. 
5 163/ 4-9 

do . 
6 16315-10 

do . 
7 16316-11 

do . 
8 16317-12 

do . 
9 183/2 

do . 


0. 1900 
0. 0200 
0.01 10 
0.1800 
0.0015 
0.0240 
0.0720 
0.0700 
0.0220 


Total 


0.5905 


By order of the Governor, 
P. V. RAMACHANDRAN NAIR, 

Joint Secretary to Government. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS , 

TRIVANDRUM, 1979. 


Reg . No.KL /TV /12 


Government of Kerala 

1979 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


13th February 1979 


Vol. XXIV ] Trivandrum , Tuesday, 


(No. 92 


24th Magha 1900 


GOVERNMENT OF KERALA 
Water and Transport (Transport B ) Depa tment 


DECLARATIONS 


No. 3264 / TB2 /79/W & T . 

Dated, Trivandrum , 8th February 1979 
Whereas in exercise of the powers conferred by clause (1) of Article 258 
of the Constitution the President has, in his notification No. 2/4/63/Judl. II 
dated 31-5-1963 entrusted the Government of Kerala , with their consent, the 
functions of the Central Government, under the Kerala Land Acquisition Act, 
1961 (Act 21 of 1962) in relation to acquisition of lands for the purpose of the 
Union in this State; 

And whereas under sub - section (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the case , 
the provisions of section 5 of the Act shall not apply to the lands specified in 
the Schedule below : 


And whereas the Government are satisfied that the said lands have to be 
acquired for a public purpose ; 

The Government of Kerala hereby declare under section 6 of the Act 
that the lands specified in the Schedule below and measuring 0.4023 Hectare 
be the same a little more or less , are needed for a public purpose, to wit, for 
the doubling of rail track between Pudukkad and Ollur and under section 7 

33 /478 /MC 


2 


നമ്പർ 


of the Act direct the Special Tahsildar (LA), Railways, Trichur to take order 
for the acquisition of the lands. Further, under sub -section (1) of section 
19 of the Act the Government direct that the Collectormay take possession of 
the lands on the expiry of fifteen days from the date of publication of the 
notice mentioned in sub -section (1 ) of section 9 of the Act. 

A plan of the lands is kept in the Office the Special Talisildar (L.A.,) 
Railways, Trichur and may be inspected at any time during office hours. 

ഭരണഘടന 258 -ാം വകുപ്പ് ( 1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധികാര 
ങ്ങൾ വിനിയോഗിച്ച് രാഷ്ട്രപതി, യൂ ണിയൻ ആവശ്യത്തിനായി കേരള 
സംസ്ഥാനത്ത്ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം, 1961- ലെ 
കേരള സ്ഥലമെടുപ്പ് ആക° s (1962 ലെ 21 -ാം ആക°s ) പ്രകാരം കേന്ദ്ര 
ഗവൺമെൻറിൻറ പ്രവർത്തികൾ തൻ 31-5-1968 -ാം തീയതിയിലെ 214/ 03/ 
Jal, II 

പരസ്യപ്രകാരം കേരള ഗവൺമെൻറിനെ, ആ ഗവൺ 
മെൻറിന്റെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കയാലും; 

പ്രസ്തുത ആക്ററ് 19 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പു പ്രകാരം കേരള 
ഗവൺമെൻറ് പ്രസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച് 
ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെപ്പട്ടികയിൽ വിവരിച്ചിട്ടുളള 
ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും; 

പ്രസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ട 
താണെന്ന് ഗവൺമെൻറിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും. 

കേരള ഗവൺമെൻറ താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 0.4023 
ഹെക്ടർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത അ തതന്നെയാ അതിൽ 
അൽപ്പം കൂടുതലോ കുറവോ ആയിരുന്നാലും വേണ്ടതില്ല , ഒരു പൊതുകാര്യ 
ത്തിന് അതായത് പുതുക്കാടിനും ഒല്ലൂരിനും ഇടയ്ക്ക് റെയിൽവേപ്പാത ഇരട്ടി 
പ്പിക്കുന്നതിന് ആവശ്യമുണ്ടെന്ന് ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം ഇതിനാൽ 
പ്രഖ്യാപിക്കുകയും ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവു സ്വീകരി 
പ്പാൻ ആക്ട 

( പകാരം തൃശ്ശൂർ റെയിൽവേ ലാൻറ 
അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളോട് നിർദേശിക്കുകയും 
ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന 
നോട്ടീസ് 

പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു ദിവസം 
കഴിഞ്ഞാൽ കളക്റർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നും കൂടി 
ആക്ററ് 19 -ാം വകുപ്പ്(1) -ാം ഉപവകുപ്പു പ്രകാരം ഗവൺമെൻറ് നിർദ ° ദേ 
ശിക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ തൃശ്ശൂർ റെയിൽവേ ലാൻറ് അക്വിസിഷൻ 
സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളുടെആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആഫീസ് 
സമയത്ത് എപ്പോഴെങ്കിലും അതു പരിശോധിക്കുകയും ചെയ്യാം. 


7 -ാം വകുപ്പ 


3 


SCHEDULE 


District.Trichur. 
Taluk. - Trichur. 

Village .-- Edakkunn !. 
(Block No. 110 ) 
( The extent given is approximate ) 
Survey No. 

Descriplion 

Extent in 

hectares. 
358/1 

0.1335 
358/2 

0.0607 
359 

0.1416 
388/4 

0.0025 
388/5 

0.0160 
388/6 

0.0020 
388/7 

0.0460 


Dry 


> 


" 


3 


99 


Total Extent 


0.4023 


II 


No. 3273 /TB2/79/W & T. 

Dated , Trivandrum , 8th February 1979 . 
Whereas in exercise of the powers conferred by clause (1) of Article 258 of 
the Constitution , the President has in his notification No. 2 /4 /63/Judl. II 
dated 31-5-1963 entrusted the Government of Kerala with their consent the 
functions of the Central Government under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962) in relation to acquisition of lands for the purpose 
of the Union in this State ; 

And whereas under sub -section (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the case 
the provisions of section 5 of the Act shall not apply to the lands specified in 
the schedule below ; 

And whereas the Government are satisfied that the said lands have to be 
acquired for a public purpose; 

The Government of Kerala hereby declare under section 6 of the Act 
that the lands specified in the schedule below and measuring 1.0393 
hectares be the same a little more or less, are needed for a public purpose , 
to wit, for doubling rail track between Pudukkad and Ollur and under 


section 7 of the Act direct the Special Tahsildar ( L.A.), Railways, 
Trichur to take order for the acquisition of the lands. Further, under 
sub-scction (1) of section 19 of the Act the Government direct that the 
Collector may take possession of the lands on the expiry of fifteen days 
from the date of publication of the notice mentioned in sub- section (1) 
of section 9 of the Act. 


A plan of the lands is kept in the Office of the Special Tahsildar 
(L.A.) Railways, Trichur and may be inspected at any time during 
office hours. 


ഭരണഘടന, 258 -ാം വകുപ്പ് ( 1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധി 
കാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ട്രപതി, യുണിയൻ ആവശ്യങ്ങൾക്കായി 
ഈ സംസ്ഥാനത്ത് ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ചിടത്തോളം 
1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാം ആക്ററ്) 
( പകാര ം കേന്ദ്രഗവൺമെൻറിൻറ 

പവൃത്തികൾ തൻ 31-5-1963 -ാം 
തീയതിയിലെ 214/63 Jdl. II നമ്പർ പരസ്യപ്രകാരം കേരള 

ഗവൺ 
മെൻറിനെ ആ ഗവൺമെന്റിന്റെ സമ്മതത്തോടുകൂടി രമേൽപ്പിച്ചിരിക്കയാലും; 

പ്രസ്തുത ആക്ററ് 19 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പു പ്രകാരം കേരള 
ഗവൺമെൻറ് (പസ്തുത സംഗതിയുടെ അടിയന്തിര സ്ഥിതി പരിഗണിച്ച്, 
ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള 
ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും; 

പ്രസ്തുത ഭൂമി ഒരു പൊതുകാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് ഗവൺമെൻറിനു ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

കേരള ഗവൺമെൻറ് താഴ കാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതും, 
1.0393 ഹെക്ററർ 

വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത് അ തതന്നെയോ, 
അതിൽ അൽപ്പം കുറവോകൂടുതലോആയിരുന്നാലും വേണ്ടതില്ല . ഒരു പൊതു 
ക്കാര്യത്തിന് അതായത് പുതുക്കാടിനും ഒല്ലൂരിനും ഇടയ്ക്ക് റെയിൽപ്പാത ഇരട്ടി 
പ്പിക്കുന്നതിന് ആവശ്യമാണെന്ന് ആക°s 6 -ാം വകുപ്പു പ്രകാരം ഇതിനാൽ 
പ്രഖ്യാപിക്കുകയും ആ ഭൂമിവിലയ്ക്കെടുക്കുന്നതിനുളളഉത്തരവ് സ്വീകരിപ്പാൻ 
ആക്: 7 -ാം 

വകുപ്പുപ്രകാരം തൃശ° ശൂർ റെയിൽവേ ലാൻറ് അക്വിസിഷൻ 
സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 
ആക്ട് 9 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന നോട്ടീസ് 
( പസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു ദിവസം കഴിഞ്ഞാൽ 
കളക്ടർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നുംകൂടി ആക്ട് 19 -ാം 
വകുപ്പ് ( 1) -ാം ഉപവകുപ്പു പ്രകാരം ഗവൺമെൻറ് നിർദ്ദേശിക്കുകയും 
ചെയ്യുന്നു . 

സ്ഥലത്തിൻറ പ്ലാൻ തൃശ്ശൂർ റെയിൽവേ ലാൻറ് അക്വിസിഷൻ 
സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 
ആഫീസ് സമയത്ത്എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയുംചെയ്യാം. 


5 


SCHEDULE 


District.-Trichur. 


I aluk. - Trichur . 

(Block No. 112 ) Village - Edakkunny . 

(The extent given is approximate ) 
Serial No. Survey No. 

Description 

Extent 

in hectares 
1 . 355/1 

Dry 

0.1740 
2 . 355/2 

Wet 

0.0445 
3 . 355/3 

Dry 

0.0486 
4 . 355/4 

Wet 

0.0202 
5 . 356/1 

0.1255 
6 . 356/2 

0.1335 
7 . 393/1-4 

Wet 

0.3460 
8 . 399 / 2-5 

0.0500 
9 . 399 /4-7 

0.0150 
10 . 400 /2-3 

0.0440 
11 . 401/2 

0.0380 


Dry 


92 


79 


53 


Total Extent 


1.0393 


III 


No. 3275 / TB2 /79/W & T . 

Dated, Trivandrum , 9th February 1979 . 
Whereas in exercise of the powers conferred by clause ( 1) of article 258 
ofthe Constitution , the President has in his Notification No. 2/4/63 Jd1./II 
dated 31-5-1963 entrusted the Government of Kerala with their consent, 
the functions of the Central Government under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962), in relation to acquisition of land for the purpose 
of the Union in this State ; 

And whereas under sub -section (4 ) of section 19 of the said Act the Govern 
ment of Kerala have direct that in view of the urgency of the case, the 
provisions of section 5 of the Act shall not apply to the land specified in the 
Schedule below ; 

And whereas the Government are satisfied that the said land has to be 
acquired for a public purpose ; 


6 


The Government of Kerala hereby declare under section 6 of the Act 
that the land specified in the Schedule below and measuring 0.0048 Hectare 
be the same, a little more or less , is needed for a public purpose, to wit, for 
doubling rail track between Wadakkancherry and 

Mulamkunnathukavu 
and under section 7 of the Act direct the Special Tahsildar L.A., Railways, 
Trichur to take order for the acquisition of the land. Further, under 
sub-section ( 1) of section 19 of the Act the Government direct that the 
Collector may take possession of the land on the expiry of fifteen days from 
the date of publication of the notice mentioned in sub -section (1) of 
section 9 of the Act. 

A plan of the land is kept in the office of the Special Tahsildar , (L.A.), 
Railways, Trichur and may be inspected at any time during office hours 

രണഘടന 258 -ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധി 
കാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി, യൂ ണിയൻറ ആവശ്യത്തിനായി ഈ 
സംസ്ഥാനത്ത്ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ചിടത്തോളം 1961- ലെ 
കേരള സ്ഥലമെടുപ്പ്, ആക്ററ് (1962 - ലെ 21 -ാം ആക്ററ്) പകാരം 
കേന്ദ്രഗവൺമെൻറിൻറ പവിത്തികൾ തൻ 31-5-1963 -ാം തീയതിയിലെ 
2 /4 /63IJudl, II-ാം നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ ആ ഗവൺ 
മെന്റിന്റെ സമ്മതത്തോടുകൂടി, ഭരമേല്പ്പിച്ചിരിക്കയാലും; 

പ്രസ്തുത ആക്ററ് 19 -ാം വകുപ്പ് ( A) -ാം ഉപവകുപ്പു പ്രകാരം കേരള 
ഗവൺമെൻറ് പ്രസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച്, 
ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള 
ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും; 

പസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 
കേരള ഗവൺമെൻറ 

താഴെ കാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 
0. 0048 ഹെക്ടർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത് അതതന്നെയോ, 
അതിൽ അൽപ്പം കുറവോ കൂടുതലോ ആയിരുന്നാലും വേണ്ടതില്ല , ഒരു 
പൊതുക്കാര്യത്തിന് അതായത് വടക്കാം ഞ്ചേരിക്കും മുളംകുന്നത്തുകാവിനും 
ഇടയ്ക്കുളള റെയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമാണെന്ന് ആക്റ് 
6 -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടു 
ക്കുന്നതിനുള്ള ഉത്തരവ് സ്വീകരിപ്പാൻ ആക്ററ് 7 -ാം വകുപ്പു | ( പകാരം 
തുശ്ശൂർ റെയിൽവേ ലാൻറ് അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന 
ആളോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് ( 1) -ാം 
ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 
പതിനഞ്ചുദിവസം കഴിഞ്ഞാൽ കളക്ററർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്നതാ 

ണെന്നും കൂടി ആക്ററ് 19 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പു പ്രകാരം 
ഗവൺമെൻറ് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ തൃശ്ശൂർ റെയിൽവേ ലാൻറ് അക്വിസിഷൻ 
സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളുടെ ആഫീസിൽ 

സൂക്ഷിച്ചിട്ടുണ്ട്. 
ആഫീസ സമയത്ത്എപ്പോഴെങ്കിലും അതു പരിശോധിക്കുകയും ചെയ്യാം. 


7 


SCHEDULE 


District. - Trichur. 
Taluk . - Trichur . 

Village. — Killannur. 
Block No. 108 
( The extent given is approximate) 
Survey No. 

Description Extent in Hectare 
471/6-19 

Dry 

0.0048 


IV 


No. 3276 /TB2/79 /W & T . 

Dated, Trivandrum , 9th February, 1979 . 
Whereas in exercise of the powers conferred by clause (1) of Article 258 
of the Constitution the President has in his notification No. 2/4 /63 /JAI. II 
dated 31-5-1963 entrusted the Government of Kerala, with their consent, 
the functions of the Central Government under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962), in relation to acquisition of land for the purpose 
of the Union in this State; 

And whereas under sub-section (4 ) of Section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the case, 
provisions of section 5 of the Act shall not apply to the land specified in the 
Sehedule below ; 

And whereas the Government are satisfied that said land has to be 
acquired for a public purpose; 

The Government of Kerala hereby declare under Section 6 of the Act 
that the land specificd in the Schedule below and measuring 0.2577 Hectares 
be the same a little more or less. is needed for a public purpose, to wit, the 
doubling of the rail track between Pudukkad and Ollur and under section 7 
of the Act direct the Special Tahsildar , (LA) Railways, Trichur to take order 
for the acquisition of the land . Further, under sub -section (1) of section 19 
of the Act the Government direct that the Collector may take possession of 
of the land on the expiry of fifteen days from the date of publication of the 
notice mentioned in sub -section (1) of section 9 of thc Act. 

A plan of the land is kept in the office of the Special Tahsildar, (LA), 
Railways, Trichur and may be inspected at any time during office hours. 

BroomeisM 258-5 . obalº (1) -5. bemeromoot moldogsmwlmon 
ങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി, യൂണിയന്റെ ആവശ്യത്തിനായി ഈ 
monu Domoro " ejowansjanmm momumºwląj/scromos . 1961_6e 

പകാരം 
CAO MUL21005327° Ba nou ( 1962-vel 21-5 . " 00 ") 
കേന്ദ്ര ഗവൺമെൻറിൻറ പവ്യത്തികൾ തൻ 31-5-1963 -ാം തീയതിയിലെ 
2 / 4 /63/ Jdl. II mmud womjlohoto . Caros bomboondolom , najmo 
മെൻറിൻറ സമ്മതത്തോടുകൂടി, ഭരമേൽപ്പിച്ചിരിക്കയാലും ; 


8 


പ്രസ്തുത ആക്റ് 19 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പു പ്രകാരം 
കേരള ഗവൺമെൻറ് പ്രസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗ 
ണിച്ച്, ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ, പട്ടികയിൽ വിവരി 
ച്ചിട്ടുളള ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും; 

പ്രസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് ഗവൺമെൻറിന് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

കേരള ഗവൺമെൻറ് താഴെ കാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 
0.2577 ഹെക്ടർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, 

അത 

അതതന്നെയോ, 
അതിൽ അൽപ്പം കുറവോ കൂടുതലോ ആയിരുന്നാലും വേണ്ടതില്ല ഒരു പൊതു 
ക്കാര്യത്തിന് അതായത് പുതുക്കാടിനും ഒല്ലൂരിനും ഇടയ്ക്ക് റെയിൽപ്പാത് 
ഇരട്ടിപ്പിക്കുന്നതിന ആവശ്യമാണെന്ന് 

ആക്റ് 

6 -ാം വകുപ്പു പ്രകാരം 
ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ 
സ്വീകരിപ്പാൻ ആക്ററ 

1 -ാം വകുപ്പു പ്രകാരം തൃശ്ശൂർ റെയിൽവേ 
ലാൻറ് അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളോട് നിർദ്ദേശി 
ക്കുകയും ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ പറഞ്ഞി 
രിക്കുന്ന നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്നതീയതി മുതൽ പതിനഞ്ചു ദിവസം 
കഴിഞ്ഞാൽ കളക്ററർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നുംകുടി 
ആക്ററ് 19-ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം ഗവൺമെൻറ് നിർദ്ദേ 
ശിക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ തൃശ്ശൂർ റെയിൽ വെ ലാൻറ അക്വിസിഷൻ 
സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 
ആഫീസ് സമയത്ത് എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. 

SCHEDULE 


District.- Trichur . 
Taluk. Trichu! , 

Village .-- Edakkunny . 
Block No. 114 

( The extent given is approximate ) 
Sl. No. Survey No. Description 

Extent in Hectare 
1 . 5644 Dry 

0.0380 
2 , 5645 

0. 0193 
3 . 564/6 

0.0407 
4 . 569| 4 

0. 0528 

0.0417 
569/6 

0.0652 


19 


1 ) 


11 


569| 5 


13 


35 


Total 


0,2577 


By order of the Governor, 

K , KrishNAN NAIR , 
Additional Secretary . 


PRINTED AND PUBLISHED BY TIIE S.G.P. TVE COVERNMENT PRESS, 

TRIVANDRUM , 1979. 


